Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/ 2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERNM 


കേരള 


ള സർക് 
MENT OF K 


මහල්. 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2018 ജൂ ലൈ 10 
| 10th July 2018 
1193 മിഥുനം 26 
26th Mithunam 1193 


നമ്പർ 


Vol. VII 


No. | 


Thiruvananthapuram , 

Tuesday 


1940 ആഷാഢം 19 
19th Ashadha 1940 


PART III 


Industries Department 


പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ ചെയ്ത വ്യവസായ സഹകരണ സംഘമാണ്. സംഘത്തിന്റെ 
- മാനേജരുടെ & വ്യവസായ സഹകരണസംഘം 

രജിസ്ട്രേഷൻ നടന്നുവെങ്കിലും സംഘം പ്രവർത്തിച്ചിരുന്നില്ല . 
- രജിസ്ട്രാറുടെ നടപടിക്രമം 

സംഘാംഗങ്ങൾക്ക് സംഘം ആരംഭിക്കുവാനുള്ള താല്പര്യം 
( ഹാജർ : രാജ്മോഹൻ, ജി.) 

ഇല്ലാ ത്ത തി നാൽ സംഘം സമാ പതീക രിക്കു ന്ന തി നായി 
നമ്പർ വി1 - 785 /2018. 

2018 മേയ് 

ഇൻസ്പെക്ടർ ശുപാർശ ചെയ്യുകയും സൂചന ( 2) പ്രകാരം 
16 . 

സംഘം ലിക്വിഡേഷനിലാവുകയും ചെയ്തു . 
വിഷയം: - വ്യവസായം - പാലക്കാട് ഡിസ്ട്രിക്റ്റ് വനിത 

- സംഘത്തിന്റെ രേഖകൾ കൈമാറുന്നതിനായി സംഘം 
ഇലക്ട്രോണിക്സ് ഐ . സി . എസ്. ക്ലിപ്തം 
നമ്പർ എസ്. ഇൻഡ് ( പി ) 113, മരുതറോഡ്, 

പ്രസിഡന്റിന് കത്തയച്ചുവെങ്കിലും ആയത് തിരികെ വരികയാ 
പാല ക്കാട് രജി സ് ട്രേ ഷൻ റദ്ദ് ചെയ്ത് 

ണുണ്ടായതെന്ന് ലിക്വിഡേറ്റർ അറിയിച്ചിട്ടുണ്ട്. സംഘത്തിന്റെ 
ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 

ആകെആസ്തിയായി എസ്. ബി. അക്കൗണ്ടിൽ 10 ,000 ആണ് 

ഉണ്ടായിരുന്നതെന്നും അതിന്റെ 15 % ലിക്വിഡേഷൻ ചാർജ്ജ് 
വായന: - (1) ഈ ഓഫീസിലെ 31- 8 - 1994 - തീയതിയിലെ 

ഇനത്തിൽ സർക്കാരിലേക്ക് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 
വി1 / 9252 / 94 നമ്പർ ഉത്തരവ്. 

സംഘത്തിലെ മെമ്പർമാർക്ക് അവരുടെ ഓഹരിതുക തിരിച്ചു 
28 - 9 -1999 - ലെ ഈ ഓഫീസിൽ നിന്നുള്ള നൽകുന്നതിനായി രജിസ്റ്റേർഡ്കത്ത് അയച്ചുവെങ്കിലും ആരും 
വി1/ 4898 / 99 നമ്പർ ഉത്തരവ്. 

തുക കൈപ്പറ്റിയിട്ടില്ലായെന്ന് ലിക്വിഡേറ്റർ അറിയിച്ചിട്ടുണ്ട്. 
(3) 2 - 3 - 2018 - ലെ സംഘം ലിക്വിഡേറ്ററുടെ 

ആയ തി നാൽ ലിക്വിഡേ ഷൻ ചാർജ്ജും മറ്റ് കണ്ടിജന് 
LIQ / T10 / PKD / 2017 നമ്പർ കത്ത് . 

ചെലവുകളും കഴിച്ച് ബാക്കിയുണ്ടായിരുന്ന - 8,000 
(4) 2 - 3 - 2018 - ലെ സംഘം ലിക്വിഡേറ്ററുടെ 

ലിക്വിഡേറ്ററുടെ തീരുമാന പ്രകാരം ലിക്വിഡേ ഷ നിലുള്ള 

കൈക്കുത്ത്പറമ്പ് എസ്. സി. വനിത പ്രിന്റിംഗ് ഐ . സി. എസ്. 
തീരുമാനം. 

ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ്. പി . 100 എന്ന സംഘത്തിന്റെ 
പാലക്കാട് ഡിസ്ട്രിക്റ്റ് വനിത ഇലക്ട്രോണിക്സ് പി . ഡി . സി . ബാങ്കിലെ എസ്. ബി . അക്കൗണ്ട് നമ്പർ 
ഐ . സി . എസ്. ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ് ( പി ) 113 , 00101020100046 - ലേക്ക് നിക്ഷേ പിച്ച തായി ലിക്വി ഡേറ്റർ 
മരുതറോഡ്, പാലക്കാട് എന്ന സംഘം 31- 8 -1994 - ൽ രജിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. 
Gaz . No . 28 /2018/DTP /(Industries ). 

299 


( 2 ) 


10th JULY 2018] 


INDUSTRIES DEPARTMENT 


501 


- ഉത്തരവ് 


- സംഘ ത്തിന്റെ ലിക്വിഡേ ഷൻ പിരീ ഡിലെ ആഡിറ്റ് 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 28- 2-2018 - ന് സംഘത്തിന്റെ അന്തിമ 
പൊതുയോഗം വിളിച്ചുവെങ്കിലും ആരും തന്നെ യോഗത്തിൽ 
പങ്കെടുക്കുകയുണ്ടായില്ലായെന്നും തുടർന്ന് Nil ബാലൻസ് ഷീറ്റ് 
അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്തതായി ലിക്വിഡേറ്റർ 
അറിയിച്ചിട്ടുണ്ട്. 


മേൽ സാഹ ചര്യത്തിൽ പാല ക്കാട് ഡിസ് ടിക് റ്റ് 
വനിത ഇല ക് ടോ ണിക് സ് ഐ . സി . എ സ്. ക്ലിപ് തം 
നമ്പർ എസ്. ഇൻഡ് ( പി ) 113, മരുതറോഡ്, പാലക്കാട് എന്ന 
വ്യ വ സായ സഹ ക ര ണ സംഘത്തിന്റെ ബാദ്ധ്യ ത കൾ 
തീർത്തുകൊണ്ടും സംഘത്തിന്റെ ആസ്തിയിൽ ബാക്കിവരുന്ന 
- 8, 000 കൈക്കുത്തുപറമ്പ് എസ്. സി . വനിത പ്രിന്റിംഗ് 

ഐ . സി . എസ്. ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ്. ( പി ) 100, 
നൂറണി എന്ന സംഘ ത്തിന്റെ പി . ഡി . സി . ബാങ്ക് 
അക്കൗണ്ടിൽ നിക്ഷേ പി ച്ചു കൊണ്ടും ടി സംഘ ത്തിന്റെ 
രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം 1969 വകുപ്പ് 74 
പ്രകാരം റദ്ദാക്കിക്കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


- സംഘത്തിന്റെ പേരിൽ ഗവൺമെന്റിനോ ജില്ലാ സഹകരണ 
ബാങ്കിനോ ബാദ്ധ്യതകളില്ലാത്തതിനാലും സംഘത്തിൻമേൽ മറ്റ് 
പരാതിയോ അപേക്ഷയോ നാളിതുവരെ ലഭിക്കാത്തതിനാലും 
സംഘത്തിന്റെ ലിക്വിഡേഷൻ പൂർത്തീകരിച്ചതായി അറിയിച്ചിട്ടുണ്ട്. 
ആയതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിക്കൊണ്ട് 
ഇതിനാൽ ഉത്തരവാകേണ്ടതുണ്ട്. 


- ( ഒപ്പ്) 
ജനറൽ മാനേജർ & രജിസ്ട്രാർ 

ഓഫ് ഇൻഡസ്ട്രിയൽ 
കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി. 


ജില്ലാ വ്യവസായ കേന്ദ്രം, 
പാലക്കാട്. 


300 


